Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


OVERN 


- 


സ 
VMENT OF 
त्याव अपत 


i 


OF KERALI 


अपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th May 2009 
| 2009 മേയ് 5 


No. 


Vol . LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


15th Vaisakha 1931 
1931 വൈശാഖം 15 


PART III 
Education Department 


വിജ്ഞാപനം 


- ( 2) 


നമ്പർ റ്റി. എക്സ് 


. 3/ 58867/2009. 


2009 ഏപ്രിൽ 2. 


നമ്പർ റ്റി . എക്സ് 


. 4/1717/ 2009. 


2009 മാർച്ച് 20. 


സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 1997 നവം ബർ 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1978 ജൂൺ മാസത്തിൽ 


നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിൽ നിന്നും 
7126 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശീമാൻ 
കെ . എസ്. ശ്രീകുമാർ എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരു വ ന ന്ത പുരം-40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും 
42896 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീ മാൻ 
റിയാ സ്, എൻ. പി . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചു 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 


അറിയിക്കേണ്ടതാണ്. 


Gaz. No . 18 /2009 /DTP (Education ). 


KERALA GAZETTE 


[PART III 


( 3 ) 


നമ്പർ റ്റി . എക്സ് 


. 3/ 1688 / 2009. 


2009 ഏപ്രിൽ 17 . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 


- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1984 മേയ് മാസത്തിൽ 
നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ പരീക്ഷയിൽ 
പന്തളം എൻ. എസ്. എസ്. പോളിടെക്നിക്കിൽ നിന്നും 
7996 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ രതീഷ്, ജി . 
എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കി ലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ 


( ഒപ്പ്) 


സാങ്കേതിക പരീക്ഷാ 


കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


കൺട്രോളർ. 


